Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. 02 ). mm 
KL/ TV ( N )/ 12 /2009 - 2011 


GOVERNO 


0 


Doro 


KERALA 


MENT OF 


त्यावर 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


15th June 2010 

2010 mono 15 
25th Jyaishta 1932 
1932 C2j8100 25 


24 


beijo 55 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


RANNI DIVISION 


TENDER CUM AUCTION NOTICE 


No. A2- 3833 /2010 . 


18th May 2010 . 


It is hereby notified for the information of the public that the Teak poles collected by thinning from 1973, 1974 , 
1975 Teak Plantations Mammudupathal in Vadasserikkara Range and No-bid lots collected from 1988 Thekkumala Teak 
Plantation put for auction on 23 - 3 - 2010 and 1967 Thulappally Teak Plantation (including the auctioned but cancelled lots 
in the auction dated 22 - 3 - 2010 ) in Ranni Range and Teak poles collected from 1967 Veluthode Teak Plantation in 
Goodrickal Range of this Division as shown in the schedule given below will be sold in public Tender cum Auction at 
dumping site shown in the schedule, by the Divisional Forest Officer, Ranni or any officer authorised by him , subject 
to the conditions published in Kerala Gazette No. 50 dated 22 - 12 -2009 vide Notification No. Pro (5) 6835 /09 dated 
2 -12 -2009 of the Chief Conservator of Forests (P ), Thiruvananthapuram and other conditions prevalent in the Forest 
Department. 


Besides the quantity shown in the schedule , the quantity to be delivered to dumping site before the date of 
Tender- cum - Auction will also be included in the sale. If the date of tender -cum -auction noted in the schedule is declared 
as public holidays, the tender-cum -auction will be conducted in the next working day at the same time and place and if 
the proposed tender cum auction is not held due to other reasons, the same will be conducted on the alternate dates as 
shown in the schedule at the same time and place . Tender forms can be had from the respective Range Office on all 
working days on payment of Rs. 200 and VAT. 


15th JUNE 2010 ] 


FOREST DEPARTMENT 


318 


Officers authorised to receive tenders — Range Officers, Vadasserikkara , Goodrickal & Ranni. 
Last date and time for receipt of tender : 

Vadasserikkara Range— 30 -6 - 2010 , 9 a . m . 
Goodrickal — 7 -7 -2010, 9 a. m . 
Ranni — 7 -7 -2010 , 9 a. m ., 


Those who intent to participate in the tender cum auction shall deposit a sum of Rs. 20 ,000 ( Twenty thousand only ) 
as E .M .D . in cash at the time of submission of tender . Those who intent to participate in the auction above shall deposit 
the EMD at the above rate before the commencement of auction . 


Intending persons may ensure the quantity and quality of materials put up for auction / tender before the 
commencement of the same and no complaints whatsoever will be entertained after auction /tender. The tenderers/bidders 
should produce a certificate showing the permanent address and signature of the bidders duly attested by the 
concerned Village Officer or any other approved identity documents before depositing the EMD. Those who do not 
produce any approved Identity Card or Certificate will not be allowed to participate in the tender/auction . 


In case any Government department requires any of the materials, put up for auctioned become ready for sale after 
the publication of this notification will also be included in the tender cum auction . Any further modification to the sale 
conditions that may be ordered by Government after the publication of this notification will also be applicable for this 
tender cum auction . 


Further details and information can be had from this Office or Range Office, Vadasserikkara, Goodrickal and Ranni 
during working hours. 


SCHEDULE 


Range 


Si. 
No. 


Details of Quantity 


Name of 
Dumping sitel 

place of 
materials 
stacked 


Name of 
Plantation 


EMD 
Rs. 


Date and time 

of Auction 


1 Vadasseri- 

kkara 


20 ,000 


1973, 1974 & 1975 
Mamoodupathal Teak 

Plantation 


Mundomoozhi 
Dumping Site 


30 -6 -2010, 
10 a. m . to 12 Noon 


Teak Timber — 20. 932 m3 
Teak Pole I C — 110 Nos. 
Teak Pole II C — 418 , 
Teak Pole II D - 2 
Teak Pole III — 1679 
Teak Pole IV — 3383 , 
Teak Pole V — 2381 
Teak Pole III – 100 Nos. 
Teak Pole IV — 545 , 
Teak Pole V — 680 , 


2 Vadasseri - 

kkara 


1988 Thekumala Teak Kumbalathamon 

Plantation Dumping Site 


20 ,000 30 -6 -2010, 

12.30 p. m . to 1 p. m . 


3 Goodrickal 


20,000 


1967 Veluthodu 
Teak Plantation 


Angamoozhi 
Dumping Site 


7-7- 2010 , 
10 a . m . to 1 p .m 


Teak Pole IB - 1 No . 
Teak Pole IC – 45 Nos 
Teak Pole II C — 211 » 
Teak Pole III – 
Teak Pole V — 1222 
Teak Pole V – 762 
Teak Pole 1 – 203 Nos 
Teak Pole 

II 
Teak Pole III 
Teak Pole — 192 , 
Teak Pole V – 144 


TITLII| 


4 Ranni 


1967 Teak 
Plantation , 
Thulappally 


Plappally 
Dumping Site 


7 -7 - 2010, 
2 p . m . to 5 p . m . 


15th JUNE 2010 ] 


FOREST DEPARTMENT 


319 


The tender will be opened on the close of auction in the concerned range in the presence of tenderers/bidders and each lot 
will be knocked down in the name of the highest tenderers /bidders. 

- If the tender cum Auction is not held on 30- 6- 2010 and 7- 7-2010 due to any reasons other than public holidays the Tender 
cum Auction will be held on 8 - 7 -2010 in Vadasserikkara Range and on 15 -7 -2010 in Goodrickal and Ranni Ranges at the same 
place and time. 


- റാന്നി ഡിവിഷനിലെ വടശ്ശേരിക്കര റെയിഞ്ചിലെ 1973 , 1974 & 1975 മാമ്മൂട്പതാൽ തേക്കുതോട്ടത്തിൽ നിന്നും ഇടവെട്ടി 
ശേഖരിച്ച ഉൽപ്പന്നങ്ങൾഉണ്ടാമൂഴി ഡമ്പിംഗ് സെറ്റിൽ വച്ചും 1988 തെക്കുമല തേക്കു തോട്ടത്തിൽ നിന്നും ശേഖരിച്ചതും 
16- 3- 2010 , 23- 3- 2010 എന്നീ തീയതികളിലെ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതും വിറ്റുപോകാത്തതുമായ തേക്കുകഴകൾ 
കൂമ്പളത്താമൺ ഡമ്പിംഗ് സൈറ്റിൽ വച്ചും റാന്നി റെയിഞ്ചിലെ 1967 തൂലാപ്പള്ളി തേക്കുതോട്ടത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഉൽപ്പ 
ന്നങ്ങളും 22 - 3- 2010- ലെ ലേലത്തിൽ വിറ്റതും എന്നാൽ ലേലം റദ്ദാക്കിയതുമായ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ) പ്ലാപ്പള്ളി ഡമ്പിംഗ് 

സെറ്റിൽ വച്ചും ഗൂഡിക്കൽ റെയിഞ്ചിലെ 1967 വേലുത്തോട് തേക്കുതോട്ടത്തിൽ നിന്നും ശേഖരിച്ച തേക്കുകഴകൾ ആങ്ങമൂഴി 
ഡമ്പിംഗ് സെറ്റിൽ വച്ചും പട്ടികയിൽ പറയുന്ന പ്രകാരം തിരുവനന്തപുരം ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ ( സംരക്ഷണം) 2 -12 -2009 - ലെ 

പാ ( 5)/ 6835 / 2009 -ാം നമ്പരായി 22 - 12 -2009- ലെ 50 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള ദർഘാസ് / ലേല 
വ്യവസ്ഥകൾക്കും വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേലവ്യവസ്ഥകൾക്കും വിധേയമായി റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീ 
സറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോപരസ്യമായി ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. പട്ടികയിൽ 
പറയുന്ന ഉൽപ്പന്നങ്ങൾക്കു പുറമേ ദർഘാസ്/ ലേലത്തിനു മുമ്പുവരെ ശേഖരിച്ച് അട്ടിവയ്ക്കുന്നഉൽപ്പന്നങ്ങളും ഈ ദർഘാസ്/ ലേല 
ത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. ലേല ദിവസം ഒഴിവുദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
അതേ സമയത്തും സ്ഥല ത്തും ദർഘാസ്/ ലേലം നട ത്തു ന്ന താ യി രിക്കും. ടെണ്ടർ ഫോറം ഓഫീസ് സമയത്ത് 200 
രൂപയും ടാക്സസും അടച്ച് വാങ്ങാവുന്നതാണ്. 


ദർഘാസ് സ്വീകരിക്കുന്ന ഓഫീസർ - റെയിഞ്ചാഫീസർ, വടശ്ശേരിക്കര, ഗൂഡിക്കൽ, റാന്നി. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി: 


വടശ്ശേരിക്കര റെയിഞ്ച് 30 - 6- 2010 രാവിലെ 9 മണി വരെ. 


ഗൂഡിക്കൽ റെയിഞ്ച് - 7 -7 - 2010 രാവിലെ 9 മണി വരെ. 


റാന്നി റെയിഞ്ച് - 7 - 7 - 2010 രാവിലെ 9 മണി വരെ. 


ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ലേലത്തിനും 20 ,000 ( ഇരുപതിനായിരം ) രൂപ വീതം 
നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലത്തിൽ മാത്രം പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ടി 
നിരക്കിലുള്ള നിരതദ്രവ്യം പണമായി ലേലത്തിന് മുൻപായി കെട്ടിവയ്ക്കേണ്ടതാണ്. 


- ദർഘാസ്/ ലേല ത്തിൽ പങ്കെടുക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി ദർഘാസ്/ ലേലത്തിൽ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കുന്നതിനുമുൻപായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരെ 
യാതൊരു കാരണവശാലും ദർഘാസ്/ ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. 


ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനുമുമ്പായി ഉൽപ്പന്നങ്ങളുടെഗുണനിലവാരവും അളവും 
നേരിൽ കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. അതിനുശേഷമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . ഈ ദർഘാസ്/ ലേല 
വിജ്ഞാപന തീയതിക്ക് മുമ്പായി ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും 
ഈ ദർഘാസ്/ ലേലത്തിന് ബാധകമായിരിക്കും. വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് 
ആ വ ശ്യ മാ യി വ രുന്നപക്ഷം ആയത് കഴിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കു ക യു ള്ളു . കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നോ, വടശ്ശേരിക്കര, റാന്നി, ഗൂഡിക്കൽ റെയിഞ്ചാഫീസുകളിൽ നിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 
അന്നേ ദിവസം ലേലത്തിനുശേഷം റെയിഞ്ചാഫീസിൽ ഹാജരുള്ള ദർഘാസുകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതും ദർഘാസ് നിരക്കോ, ലേല നിരക്കോ ഏതാണ് കൂടുതൽ എന്ന് പരിശോധിച്ച് ടി ദർഘാസുകാരുടെ/ ലേലക്കാരുടെ 
പേരിൽ അതാത് ലോട്ടുകൾ ഉറപ്പിച്ച് നൽകുന്നതുമായിരിക്കും. 


15th JUNE 2010] 


FOREST DEPARTMENT 


320 


പട്ടിക 


ക്രമ 

- തോട്ടത്തിന്റെ 
നമ്പർ റെയിഞ്ച് 

പേര് 


ഉൽപ്പന്നങ്ങൾ 
അട്ടിവച്ചിരിക്കുന്ന 

സ്ഥലം 


ഉൽപ്പന്നത്തിന്റെ 
ഇനവും അളവും 

(ഉദ്ദേശം) 


നിരതദ്രവ്യം ലേല തീയതിയും 
രൂപ് 

സമയവും 


20, 000 


30 - 6 - 2010 


രാവിലെ 10 മണി 

മുതൽ 


418 


1 വടശ്ശേരിക്കര 1973, 1974, 1975 മുണ്ടോമൂഴി തേക്ക് തടി- 20.932 എം .3 

മാമ്മൂടുപതാൽ ഡമ്പിംഗ് സൈറ്റ് തേക്ക്കഴ 1-ാം തരം( സി) - 10 എണ്ണം 
തേക്കുതോട്ടം 

തേക്ക്കഴ 2 -ാം തരം( സി ) - 
തേക്ക്കഴ 2 -ാം തരം ( ഡി ) - 2 ,, 
തേക്ക്കഴ 3 -ാം തരം - 1679 , 
തേക്ക്കഴ 4 -ാം തരം 
തേക്ക്കഴ 5 -ാം തരം 


12 മണി വരെ 


- 3383 


20,000 


30 - 6 - 2010 


2 വടശ്ശേരിക്കര 1988 തേക്കുമല കുമ്പളത്താമൺ തേക്ക് കഴ 3 -ാം തരം 
തേക്കുതോട്ടം ഡമ്പിംഗ് സൈറ്റ് തേക്ക് കഴ 4 -ാം തരം 

തേക്ക് കഴ 5 -ാം തരം 


- 100 എണ്ണം 
- 545 ,, - 
- 680 


545 


12 .30 മണി മുതൽ 
1 മണി വരെ 


680 


1 എണ്ണം 


20,000 


7 - 7 - 2010 


211 


3 ഗൂഡിക്കൽ 1967 വേലുത്തോട് ആങ്ങമൂഴി തേക്ക്കഴ 1-ാം തരം ( ബി) - 
തേക്കുതോട്ടം ഡമ്പിംഗ് സൈറ്റ് തേക്ക്കഴ 1-ാം തരം ( സി ) - 

തേക്ക്കഴ 2 -ാം തരം ( സി ) 
തേക്ക്കഴ 3 -ാം തരം 
തേക്ക്കഴ 4 -ാം തരം 
തേക്ക്കഴ 5 -ാം തരം 


രാവിലെ 10 
മണി മുതൽ 
1 മണി വരെ 


560 


1222 


762 


|| 


203 എണ്ണം 


20 ,000 


7 - 7 - 2010 


| 


540 


4 റാന്നി 1967 തുലാപ്പള്ളി പ്ലാപ്പള്ളി തേക്ക്കഴ 1 -ാം തരം 
തേക്കുതോട്ടം ഡമ്പിംഗ് സൈറ്റ് തേക്ക്കഴ 2 -ാം തരം 

തേക്ക്കഴ 3 -ാം തരം 
തേക്ക്കഴ 4 -ാം തരം 
തേക്ക്കഴ 5 -ാം തരം 


2 മണി മുതൽ 
- 5 മണിവരെ 


| 


299 


| 


192 


,, 


| 


144 


ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 30 - 6 - 2010 , 7 - 7 - 2010 എന്നീ തീയതികളിൽ നടക്കാതെ വന്നാൽ ഈ കഴകൾ 
അതേ സ്ഥലത്തും സമയത്തും 8- 7 -2010 , 15 - 7 - 2010 എന്നീ തീയതികളിൽ വീണ്ടും ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


Telephone: Divisional Forest Office, Ranni- 04735 227558 

Range Office, Vadasserikkara -04735 252021 
Range Office, Ranni- 04735 223471 
Range Office Goodrickal - 04735 279063 


Divisional Forest Office , 
Ranni. 


(Sd.) 
Divisional Forest Officer, 
(For and on behalf of the Governor of Kerala ). 


15th JUNE 2010] 


FOREST DEPARTMENT 


321 


കോതമംഗലം ഡിവിഷൻ 


കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ, 10 -11- 2009- ലെ 
കേരളാ ഗവൺമെന്റ് ഗസറ്റിൽ (നമ്പർ - 44) 527, 528 പേജുകളിൽ 
പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ദർഘാസ്/ ലേല നിബന്ധനകൾ ഈ 
ദർഘാസിന് ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നോ ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ 
അറിയാവുന്നതാണ്. 


ഡിവിഷണൽ 

( ഒപ്പ്) 
ഫോറസ്റ്റ്ഓഫീസറുടെ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ 
കാര്യാലയം, കോതമംഗലം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


വാഴച്ചാൽ ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ എഫ് . ഡി . എ .2569 / 2010. 


2010 മേയ് 26. 


ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ എ2- 2857 / 2010 . 

2010 മേയ് 18 . 
- കേരള വനനിയമം സെക്ഷൻ 61- എ പ്രകാരം പിടിച്ചെടു 
ത്തതും കണ്ടു കെട്ടിയതുമായതും, ബഹുമാനപ്പെട്ട കേരളാ 
ഹൈക്കോടതിയുടെ 2- 2 -2008 - ലെ എം . എ . സി . എ . 1458 / 08 -ാം 
നമ്പർ ഉത്തരവും, സർക്കുലർ നമ്പർ 89584 / ജി3/ 08 ഹോം 
തീയതി 5 - 1 - 2009 പ്രകാരവും, ഉട മ സ്ഥന് സെക രിറ്റി 
ഡെപ്പോസിറ്റിൻമേൽ വിട്ടുകൊടുക്കണമെന്ന് കാണിച്ച് നോട്ടീസ് 
നൽകിയിട്ടുള്ളതും, അതുപ്രകാരം ഉടമസ്ഥൻ കൊണ്ടുപോകാത്ത 
തുമായ വാഹനങ്ങളും കണ്ടംചെയ്ത സർക്കാർ വാഹനങ്ങളും 
ഇപ്പോഴത്തെ അവസ്ഥ യിൽ കോത മംഗലം ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റൊരു 
ഉദ്യോഗസ്ഥനോതാഴെ പറയുന്ന സ്ഥലത്തും സമയത്തും 
ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കും. 
ദർഘാസ്/ ലേല ദിവസം ഒരു പൊതു അവധി ദിവസമോ 
ഹർത്താലോ ബന്തോ ആയി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സ്ഥലത്തും, സമയത്തും ദർഘാസ്/ ലേലം 
നടത്തുന്നതായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് ദിവസം 
1 മണിവരെ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
നിന്നു ലഭിക്കുന്ന തും , ജോലിയുടെ പേരെഴുതി മുദ്രവച്ച് 
പൂ രി പ്പിച്ച ദർഘാ സു കൾ അന്നേദിവസം 3 മണിവരെ 
സ്വീക രിക്കു ന്ന തു മാ യി രിക്കും. 3.30 - ന് ദർഘാസുകാരെ 
പങ്കെടുപ്പിച്ച് ലേലം നട ത്തു ന്നതും, ലേല ത്തി നു ശേഷം 
ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ 
ഏതിലാണ് കൂടുതൽ തുക ലഭിക്കുന്നത്, ടിയാളെ വിജയിയായി 
കണക്കാക്കുന്നതുമായിരിക്കും. 


- വാഴച്ചാൽ വന വികാസ ഏജൻസിയുടെ കീഴിൽ വരുന്ന 
അതിരപ്പിള്ളി- വാഴച്ചാൽ പിക്നിക് സ്പോട്ടുകൾ കമ്പ്യൂട്ടർവൽക്ക 
രിച്ചതിന്റെ ഭാഗമായി പ്രീ പ്രിന്റഡ് കമ്പ്യൂട്ടർ ടിക്കറ്റുകൾ താഴെ 
പറയുന്ന അളവിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനായി 
മുദ്ര വച്ച മത്സര സ്വഭാ വമുള്ള ദർഘാ സു കൾ അംഗീകൃത 
സ്ഥാപനങ്ങളിൽനിന്ന്ക്ഷണിച്ചുകൊള്ളുന്നു . 


- ഇന വിവരം Pre Printed Tickets in 7.5x12x1 120 GSM 
( 3 tickets/ sheet)-two colour serially numbered both side 
printing as per the given sample. 


അളവ് 300000 Nos. ( 100000 Sheet). 
നിരതദ്രവ്യം -രൂപ 1, 875. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

മേൽ ഇനത്തിന്റെ മാതൃകാ കോപ്പി ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


വാഹനങ്ങളുടെ വിവരം 


നിബന്ധനകൾ 


ക്രമ വാഹന രജി. 
നമ്പർ നമ്പർ 
-- 1 KL 5 -D - 8951 

(ഓട്ടോറിക്ഷ ) 


സൂക്ഷിച്ചിരിക്കുന്ന റിമാർക്സ് 

- സ്ഥലം 
തൊടുപുഴ റെയിഞ്ച് സെക്ഷൻ61- എ 
അറക്കുളം സെക്ഷൻ പ്രകാരം 

പിടിച്ചെടുത്തത് 


2 


KL 384648 
(ഓട്ടോറിക്ഷ ) 


അറക്കുളം സെക്ഷൻ ടി 
തൊടുപുഴ റെയിഞ്ച് 


3 


KL 7- N - 5683 
(ഓട്ടോറിക്ഷ ) 


- 


ടി 


കോതമംഗലം 
റെയിഞ്ച് 


KCE - 5426 മുള്ളരിങ്ങാട് 
(മഹീന്ദ്ര ജീപ്പ്) റെയിഞ്ച് 


കണ്ടംചെയ്ത 
സർക്കാർ 
വാഹനം 


1. ദർഘാസ് ഫോറം 7 -7 - 2010 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 
ദർഘാസ് തീയതിയുടെരണ്ടു ദിവസം മുൻപു മുതൽ എല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും ഫോറത്തിന്റെ വിലയും വിൽപന 
നികുതിയും പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ഈ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 7 -7- 2010 വൈകുന്നേരം 3 
മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം 
3.30ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ വാഴച്ചാൽ 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 
- 2. ദർഘാസ് ഫോറത്തിൽ എല്ലാ ഭാഗങ്ങളും വെട്ടിത്തിരുത്ത 
ലുകൾ ഇല്ലാതെ വ്യക്തമായി പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. 

3. ദർഘാസ് ദിവസം പണിമു ടക്കോ ഹർത്താലോ 
പൊതുഒഴിവു ദിവസമോ ആയിവരുന്നപക്ഷം തൊട്ടടുത്ത 
പവ്യ ത്തി ദി വസം മുൻപ റ ഞ്ഞ പ്ര കാരം ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതും അവ തുറക്കുന്നതുമായിരിക്കും. 
- 4. ദർഘാ സു കാ രൻ, ദർഘാസിനോടൊപ്പം മുകളിൽ 
കാണിച്ചിരിക്കുന്ന തുക നിരതദ്രവ്യമായി അടച്ചതിനുള്ള ബാങ്ക് 
ഡാഫ് റ്റ് വാഴച്ചാൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓ ഫീസർക്ക് പ്ളഡ് ജ് ചെയ്ത് ഹാജ രാ ക്കേ ണ്ട താ ണ് . 
നിര ത ദ വ്യം അ ട യ് ക്കാതെ നൽകു ന്ന ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതല്ല. 


5 KL1C-3679 

കോതമംഗലം 
(മഹീന്ദ്ര ജീപ്പ്) റെയിഞ്ച് 


നിരതദ്രവ്യം - രൂപ 2,000 (ഓരോ വാഹനത്തിനും പ്രത്യേകം) 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 350 + വാറ്റ്. 
ദർഘാസ്/ ലേല തീയതി-- 7-7 -2010 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
7 -7 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
7- 7- 2010 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 


15th JUNE 2010 ] 


FOREST DEPARTMENT 


322 


തൃശ്ശൂർ ഡിവിഷൻ 
ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ടി . എ . 4 - 3565 / 2010. 


2010 മേയ് 24. 


5. സപ്ലെചെയ്യേണ്ട ഇനം, അവയുടെ അളവ്, നിരക്ക് 
മീറ്റർ എന്നിവ വ്യക്തമായി കാണിച്ചിരിക്കണം. ഇന വിവര 
ത്തിലും അളവിലും ആവശ്യാനുസരണം മാറ്റം വരുത്തുവാൻ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അവകാശമുണ്ടായിരിക്കും. 
അങ്ങനെ മാറ്റം വരുത്തുന്നതിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ട 
പരിഹാരമോ അധിക റേറ്റോ ദർഘാസുകാരൻ ആവശ്യപ്പെടാൻ 
പാടില്ലാത്തതാണ്. 
-- 6. ദർഘാസുകാരൻ സാധനങ്ങളുടെ വില , അവയുടെ 
നികു തികൾ എന്നിവ ഉൾപ്പെടു ത്തി യിട്ടുള്ള വില യാണ് 
രേഖപ്പെടുത്തേണ്ടത്. 


| 7, വിജ യി ക ളാ കുന്ന ദർ ഘാ സു കാ രൻ, ദർഘാസ് 
സ്ഥിരപ്പെടുത്തിയ തീയതി അറിയിക്കുന്ന ഉടനെതന്നെ അടങ്കൽ 
തുകയുടെ 5 ശതമാനം സെക്യൂരിറ്റി കെട്ടിവച്ച് 100 രൂപ 
മുദ്രപ്പത്രത്തിൽ ഉടമ്പടി ഒപ്പു വയ്ക്കേണ്ടതാണ്. സെക്യൂരിറ്റി 
കെട്ടി ഉടമ്പടി വയ്ക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ദർഘാസു 
കാരൻ അടച്ചിട്ടുള്ള നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും ദർഘാസുകാരന്റെനഷടോത്തരവാദിത്വത്തിൽ പൊതു 
വിപണിയിൽ നിന്നും സാധനം വാങ്ങുന്നതുമാണ്. 
- 8. കരാറിന്റെ കാലാവധി 16- 8- 2010 വരെയായിരിക്കും. കരാർ 
പകാ രമുള്ള ഇന ങ്ങൾ ഈ കാലാവധിക്കകം വാഴച്ചാൽ 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽ എത്തിക്കേ ണ്ടതാണ്. 
നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിതരണം ചെയ്യാതെ വന്നാൽ 
ആയവ ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പൊതു 
വി പ ണി യിൽ നിന്നും വാങ്ങു ന്ന തും നഷ്ടം ടിയാന്റെ 
പക്കൽനിന്നും ഈടാക്കുന്നതുമായിരിക്കും. 

9. ഇന ങ്ങ ളുടെ സൈസ്, ഗുണ നി ല വാരം എന്നിവ 
പട്ടികയിൽ പറയുംപ്രകാരം അല്ലാതെ വന്നാൽ അവ നിരസി 
ക്കുന്നതായിരിക്കും. 

10. 500 ഷീറ്റുകൾ (1500 ടിക്കറ്റുകൾ) വീതമുള്ള പാക്കറ്റു 
കളായിട്ടാണ് ടിക്കറ്റ് വിതരണം ചെയ്യേണ്ടത്. ടിക്കറ്റുകൾക്ക് ഈ 
ഓഫീസിൽനിന്നും നൽകുന്ന ക്രമനമ്പർ അച്ചടിക്കേണ്ടതാണ്. 
കൂടാതെ ഓരോ പാക്കറ്റിന്റെയും പുറത്ത് ക്രമനമ്പർ രേഖപ്പെടു 
ത്തേണ്ടതാണ്. 


തൃശ്ശൂർ ഡിവിഷനിൽ വിവിധ വനം കുറ്റകൃത്യങ്ങളിൽ 
ഉൾപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് പിടിച്ചെടുത്തതും 
സർക്കാരിലേക്ക് കണ്ടു കെട്ടിയ തു മായ താഴെ പട്ടിക യിൽ 
പറയുന്ന വാഹനങ്ങൾ വാങ്ങുന്നതിന് താല്പര്യമുള്ളവരിൽ 
നിന്നും സീൽവെച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
ഫോറങ്ങൾഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകമായി 
അപേക്ഷിക്കുന്ന മുറയ്ക്ക് ആയതിന് നിശ്ചയിച്ചിട്ടുള്ള വിലയ്ക്ക് 
28 - 6 - 2010 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതായിരിക്കും. 
പൂരിപ്പിച്ച സീൽചെയ്ത ദർഘാ സു കൾ അന്നേദി വ സം 
ഉച്ചതിരിഞ്ഞ് 3 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേദിവസം ഉച്ച യ്ക്ക് ശേഷം 3 . 30 മണിക്ക് അപ്പോൾ 
ഹാജരുള്ള ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓ ഫീ സറോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തുന്ന മറ്റു ദ്യോഗസ്ഥനോ പസ് ത 
വാഹനങ്ങൾ ലേലംചെയ്യുന്നതും ലേലത്തിനുശേഷം ലേലക്കാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ലേലത്തിലോ ദർഘാ സിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്ത വരുടെ പേരിൽ മുഖ്യ വന പാ ല കന്റെ അന്തിമ 
ഉത്തരവിന് വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. 
എന്തെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം അന്ന് നടന്നില്ലെ 
ങ്കിൽ 5 - 7 - 2010 - ൽ ദർഘാസ്/ ലേലം നിർദ്ദിഷ്ട സ്ഥലത്തും 
സമയത്തുംവച്ച് നടത്തുന്നതും അന്നേ ദിവസവും ദർഘാസ്/ 
ലേലം നടക്കാതെ വരികയാണെങ്കിൽ 8 - 7 - 2010 - ന് താഴെ 
പറയുന്ന സമയത്തും സ്ഥലത്തും വീണ്ടും നടത്തുന്നതാണ്. 
മേൽപ്പറഞ്ഞ നിബന്ധനകളെല്ലാം മാറ്റിവച്ച ദിവസങ്ങളിൽ 
നടത്തുന്ന ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


- നിരതദ്രവ്യം പണമായി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 
തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ മച്ചാട്/ പട്ടിക്കാട് 
റെയിഞ്ചുകളിലോ പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടേണ്ടതാണ്. 


- പട്ടിക 


| 11. കരാർ പ്രകാരമുള്ള സാധനങ്ങൾ നൽകി കഴിഞ്ഞാൽ 
സെക്യൂരിറ്റി വിടുതൽ ചെയ്യുന്നതിനാവശ്യമായി വരുന്ന ടാക്സ് 
ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സെക്യൂരിറ്റി മടക്കി 
വാങ്ങാവുന്നതാണ്. 
- 12 . സ്റ്റോർ പർച്ചേസ് റൂളിന് വിധേയ മായി സാധനങ്ങൾ 
വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ദർഘാസിന്റെ പൊതുവ്യവസ്ഥകൾ 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


കമ വാഹനത്തിന്റെ നിരതദ്രവ്യം 

- ഇപ്പോൾ 
നമ്പർ ഇനവും 

സൂക്ഷിച്ചിരിക്കുന്ന 
രജിസ്റ്റർ നമ്പരും 

സ്ഥലം 
1 കെ . ഇ . ആർ. 8409 2 ,000 മച്ചാട് റെയിഞ്ച് 
ടാറ്റാ 1210 ലോറി 

ഓഫീസ് 

കോമ്പൗണ്ട് 
2 കെ . എൽ. 8ബി 2284 - 1, 00 മച്ചാട് റെയിഞ്ച് 
ബജാജ് ഓട്ടോറിക്ഷ 

ഓഫീസ് 

കോമ്പൗണ്ട് 
3 കെ . എൽ. 10 ക്യൂ 9571 8,750 എളനാട് 
ടിപ്പർ മിനി ലോറി 

ഫോറസ്റ്റ് 

സ്റ്റേഷൻ 

കോമ്പൗണ്ട് 
4 കെ . എൽ. 8 സി 2025 1,250 

എളനാട് 
മഹീന്ദ്ര ജീപ്പ് 

ഫോറസ്റ്റ് 

സ്റ്റേഷൻ 

കോമ്പൗണ്ട് 
- 5 ടി. എൻ. 38 എച്ച് 4525 300 പോങ്ങണംകാട് 
- ജോഗോ ജീപ്പ് 

ഫോറസ്റ്റ് 

സ്റ്റേഷൻ 
കോമ്പൗണ്ട് 


13 . ദർ ഘാ സി നെ ക്കു റിച്ചുള്ള കൂടു തൽ വിവ ര ങ്ങ ൾ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ മേലധികാരികളിൽനിന്നും 
ഓഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. 


ഫോൺ നമ്പർ: 0480 - 2701713 , ഇ . മെയിൽ: dfo - vazhachal @ 
forest.kerala .gov.in.fdavzl @ gmail.com 


ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 
വാഴച്ചാൽ ഡിവിഷൻ, 
ചാലക്കുടി. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ/ 
ചീഫ്എക്സിക്യൂട്ടീവ്ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


15th JUNE 2010] 


FOREST DEPARTMENT 


323 


നിബന്ധനകൾ 


1 . 


1. വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
വാഹനം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ/ 
റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടെ ഓഫീസ് 
സമയങ്ങളിൽ പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
ലേലം ഉറപ്പിച്ചശേഷം വാഹനത്തെ സംബന്ധിക്കുന്ന 
യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറി 
യുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ മറ്റ് അധികാ 
രികളോ നൽകിയ സർട്ടിഫിക്കറ്റ്അല്ലെങ്കിൽ ഇലക്ഷൻ 
കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോപാസ്പോർട്ടിന്റെ 
കോപ്പിയോ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിത്തദ്രവ്യം ഈ ഓഫീസിൽ 
അടക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
4. ഏറ്റവും കൂടുതൽതുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസു 
കൾ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാരത്തിനായി 
അയ യ്ക്കു ന്നതും മറ്റു ദർഘാ സു കാർ നൽകിയ 
നിര ത ദ വ്യം അപ്പോൾ തന്നെ തിരിച്ചു നൽകു 

ന്നതുമാണ്. 
5. ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 

അപേക്ഷകന്ലഭിക്കുന്നതാണ്. 
6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയേക്കാൾ കൂടുത 

ലാ ണെ ങ്കിൽ ദർഘാസ്/ ലേല സം ഖ്യ യുടെ 35 % 
( നി ര ത ദ വ്യ സംഖ്യ ഉൾപ്പെ ടെ ) വിജ യി യായ 
ദർഘാസുകാരൻ അപ്പോൾതന്നെ അടയ്ക്കേണ്ടതാണ്. 
7. ദർഘാസ്/ ലേല വിൽപ്പന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 

അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. ദർഘാസു 
കൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ 
നിക്ഷിപ്തമായിരിക്കും. ദർഘാസുകാരെ മാത്രമേ 
തുടർന്നുള്ള ലേലത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളു. 
8. ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 
15 ദിവ സ ത്തി നകം ബാക്കി സംഖ്യയും നിയ മ 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 
9. മേൽപ്പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ 
രേഖാമൂലം ആവശ്യപ്പെടുന്ന പക്ഷം തുകയും 18 % 
പലിശയും ദിവസം ഒന്നിന് 20 രൂപ നിരക്കിൽ ഇരിപ്പു 
വാടകയും വസൂലാക്കി മറ്റൊരു 15 ദിവസം സമയം 
കൂടി ത്യശ്ശൂർ ഡിവിഷണൽ ഫോറസ്ട്രാ ഫീസർ 
അനുവദിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ 30 ദിവസത്തിനു 
ശേഷം അവധി അനുവദിക്കുന്നതല്ല . അപ്രകാരം സമയ 
പരിധിക്കു ള്ളിൽ തുക ഒടുക്കി വാഹനം നീക്കം 
ചെയ്യാത്തപക്ഷം ദർഘാസുകാർ ദർഘാസ്/ ലേല 
ദിവസം അടച്ച തുക സർക്കാ രി ലേക്ക് 
കണ്ടുകെട്ടുന്നതും വാഹനം വീണ്ടും ലേലവിൽപ്പന 
നടത്തുന്നതുമായിരിക്കും. 


10. ലേലം/ ദർഘാസ് സംബന്ധിച്ച പോസ്റ്റ് ഓഫറുകൾ 

ലേലം/ദർഘാസിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക 
1 ( ഒന്ന്) ലക്ഷത്തിൽ കുറവാണെങ്കിൽ 20 ( ഇരുപത്) 
ശതമാനവും ഒരു ലക്ഷമോ അതിൽ കൂടുതലോആണ 
ങ്കിൽ 10 ശതമാനവും കൂടുതലായിട്ടുള്ള വാഗ്ദാനങ്ങളെ 
സ്വീകരിക്കുകയുള്ളു. നിയമാനുസൃതമായ പോസ്റ്റ് 
ഓഫറുകൾഉണ്ടെങ്കിൽ ആയത് ലേലം/ ദർഘാസ് 
കഴിഞ്ഞ് 7 (ഏഴ്) ദിവസത്തിനകം ഈ ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാണ്. 
- മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 
വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാന 
ത്തിലോ മുൻലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വിൽക്കുന്നതുംമുൻലേലത്തുക സർക്കാരിലേക്ക്കണ്ടു 
കെട്ടുന്നതുമാണ്. ഈ ലേലംകൊണ്ട് സർക്കാരിന് 
നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ നഷ്ടം 
വരുന്ന തുക മുൻ ലേലക്കാരനിൽനിന്ന്ഈടാക്കുന്ന 
തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുക 
യാണെങ്കിൽ മുൻ ലേലക്കാരന് ആയതിന് യാതൊരു 
അർഹതയും ഉണ്ടായിരിക്കുന്നതല്ലാത്തതും ആയത് 
- മുഴുവൻ സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
12. ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധി 
ദിവസമായി വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം 

നടത്തുന്നതായിരിക്കും. 
13 . മുകളിൽ പറഞ്ഞ വാഹനങ്ങൾക്കുപുറമെ ഏതെങ്കിലും 
കൂട്ടിച്ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 
14 . വാഹനത്തിന്റെ ആർ. സി. ബുക്കും മറ്റു അനുബന്ധ 

രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തപക്ഷം അവ 
ലേലം വിളിച്ചെടുക്കുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
ബന്ധപ്പെട്ട വകുപ്പിൽനിന്നും ലഭ്യമാക്കേണ്ടതാണ്. 
15. ഓരോ വാഹ ന ത്തിനും ദർഘാസും ലേലവും 

പ്രത്യേകം പ്രത്യേകമായിരിക്കും. 
16 . ക്രമനമ്പർ 5 പ്രകാരമുള്ള ടി. എൽ. 38 എച്ച്. 4525 

ജോഗോ ജീപ്പിന് വിജയിയായ ലേലക്കാരൻ/ദർഘാസു 
കാ രൻ ടി വാഹ ന ത്തിന്റെ മുഴു വൻ വില യും 

ലേലദിവസംതന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 
17. മേൽപ്പറഞ്ഞ വാഹനങ്ങളിൽ 10,000 രൂപയോ അതിൽ 
കുറവോ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വാഹനങ്ങൾക്ക് 
വിജയിയായ ലേലക്കാരൻ ദർഘാസുകാരൻ മുഴുവൻ 
തുകയും ലേലദിവസംതന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസ്, തൃശ്ശൂർ. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
- (ഫുൾ അഡീഷണൽ ചാർജ്) 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


15th JUNE 2010] 


FOREST DEPARTMENT 


324 


പാലക്കാട് ഡിവിഷൻ 
പുനർ ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എ2- 1017 / 2009. 

2010 മേയ് 28. 
1961 - ലെ കേരള വന നിയമം 61എ വകുപ്പു പ്രകാരം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടിയ പിടിച്ചെടുത്ത താഴെ പട്ടികയിൽ 
1, 2 ക്രമനമ്പരിലുള്ള വാഹനങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിലും 
അവസ്ഥയിലും പുനർ ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ 
വില്പന നടത്തുന്നു. പ്രസ്തുത വിൽപ്പനയ്ക്കായി സീലുവച്ച 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ ഈ 
ഓഫീസിൽ അപേക്ഷിക്കുന്ന മുറയ്ക്ക് 2010 ജൂൺ 29 -ാം തീയതി 
ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച 
സീലുവച്ച ദർഘാസുകൾഅന്നേദിവസം ഉച്ചയ്ക്ക് ശേഷം 2 മണി 
വരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെമാത്രം പങ്കെടുപ്പിച്ചു 
കൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാ 
രപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പ്രസ്തുത വാഹനങ്ങൾ 
ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കു 
ന്നതുമായിരിക്കും. ലേലത്തിലോ ദർഘാസിലോ കൂടുതൽതുക 
വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ വില്പന ഉറപ്പിക്കുന്നതായി 
രി ക്കും . ഏതെങ്കിലും കാര ണ വ ശാൽ അന്നേദിവസം 
പുനർ ദർഘാസ്/ ലേലം നടക്കാതെ വന്നാൽ 6- 7 -2010 - നും , അന്നും 
നടക്കാതെ വന്നാൽ 13 - 7 - 2010 - ന് മേൽപ്പറഞ്ഞ ലേല വ്യവസ്ഥക 
ളിൽതന്നെ അതേ സമയത്തുംസ്ഥലത്തും വച്ച് പുനർ ദർഘാസ്/ 
ലേലം നട ത്തു ന്ന താ യി രി ക്കും . മേൽപ്പറഞ്ഞ ലേല 
ദിവസങ്ങളിൽ പൊതു അവധിയാവുകയോ മറ്റു കാരണങ്ങളാൽ 
ദർഘാസ്/ ലേലം നടക്കാതെ വന്നാൽ അടുത്ത പ്രവർത്തിദിവസം 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും പുനർ ദർഘാസ്/ ലേലം 
നടത്തുന്നതായിരിക്കും. 

ദർഘാസ്/ ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് 
ഈ ഓഫീസിലോ ഒലവക്കോട് ഫോറസ്റ്റ് റെയിഞ്ചാഫീസു 
കളിലോ ബന്ധ പ്പെട്ടാൽ അറി യാ വു ന്ന താ ണ് . വാഹനം 
സംബ ന്ധിച്ച വിവ ര ങ്ങൾ, ദർഘാസ്/ ലേലം സംബന്ധിച്ച 
നിബന്ധനകൾ എന്നിവ ചുവടെ ചേർക്കുന്നു . 


2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറി 
യുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ നൽകിയ 
സർട്ടിഫിക്കറ്റ്/ ഇല ക് ഷൻ കമ്മീഷൻ നൽകിയ 
തിരിച്ചറിയൽ കാർഡ് പകർപ്പ് ഒറിജിനൽ സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 
കൂടുതൽതുകയ്ക്കുള്ളദർഘാസുകൾ മേലധികാരത്തി 
ലേക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റു 
ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം ലേലം പൂർത്തി 
യായശേഷം തിരിച്ചുനൽകുന്നതുമാണ്. 
5. ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 

മാത്രമേഅപേക്ഷകർക്ക് നൽകുകയുള്ളൂ. 
6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുതലാ 
- ണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ50 % ( നിരതദ്രവ്യം 

ഉൾപ്പടെ) ലേലദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. 
7. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതി 
- നുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ 

നിൽ നിക്ഷിപ്തമായിരിക്കും. 
8. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിക്കുന്ന തീയതി 
മുതൽ 15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും 
നിയമപ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനം 
നീക്കം ചെയ്യേണ്ടതാണ്. ടി 15 ദിവസത്തിനുള്ളിൽ 
ബാക്കി സംഖ്യയും നികുതികളും അടച്ച് വാഹനം 
നീക്കം ചെയ്തില്ലായെങ്കിൽ ദർഘാസുകാർ ആവശ്യപ്പെ 
ടുന്ന പക്ഷം ബാക്കി സംഖ്യയും 18 % പലിശയും 
ദിവസത്തിൽ 20 രൂപ തറ വാടകയും വസൂലാക്കി 
വാഹനം നീക്കം ചെയ്യാൻ 15 ദിവസത്തെ അവധി കൂടി 
അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം അവധി 
അനുവദിക്കുന്നതല്ല. 
9. മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 
വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാന 
ത്തിലോ മുൻലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വില്ക്കു ന്നതും മുൻ ലേലത്തുക സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതുമാണ്. ടി ലേലത്തിൽ സർക്കാരിലേക്ക് 
നഷ്ടം വരുകയാണെങ്കിൽ മുൻ ലേലക്കാരനിൽനിന്നും 
നഷ്ടം വരുന്ന തുക ഈടാക്കുവാനുള്ള നടപടികൾ 
സ്വീക രി ക്കു ന്നതും ലാഭം കിട്ടു ക യാ ണ ങ്കിൽ 

സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
10 . ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതുഒഴിവു 

ദിവസമായി വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസുകൾ 

സ്വീകരിക്കുന്നതായിരിക്കും. 
11 . ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനംഏതെങ്കിലും 
കാരണവശാൽ ലേലത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് 
ബോദ്ധ്യമാവുകയാണെങ്കിൽ അപ്രകാരം ചെയ്യുന്നതിനോ 
ലേലം പൂർണ്ണ മായും റദ്ദ് ചെയ്യു ന്ന തിനോ ഉള്ള 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


പട്ടിക 


കമ 


നിരത 
വാഹന ഇനവും രജി. നമ്പരും 
നമ്പർ 

ദ്രവ്യം 

- ( രൂപ ) 
അപ്പേ ഗുഡ്സ്ഓട്ടോറിക്ഷ 

| 2 ,100 
( കെ .എൽ.- 9 എസ്-7789 ) 
ബജാജ് ഗുഡ്സ്ഓട്ടോറിക്ഷ 

1,750 
( കെ . എൽ.- 09 എം - 4294 ) 
വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം - ഒല വ ക്കോട് 
റെയ്ഞ്ചാഫീസ് കോമ്പൗണ്ട്. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ലേലസ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, റെയിൽവേ 
കോളനി, പാലക്കാട്. 

ലേല തീയതിയും സമയവും - 29 - 6 - 2010, 3 മണി. 

മേൽപ്പറഞ്ഞിട്ടുള്ള ദിവസം ലേലം നടക്കാതെ വന്നാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും സമയത്തും വച്ച് 
ലേലം നടത്തുന്നതാണ്. 

- നിബന്ധനകൾ 


1. വില് പ ന യിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ 
വാഹനം ആഫീസ് സമയങ്ങളിൽ റെയിഞ്ചാഫീസറുടെ 
അനുവാദത്തോടെ പരിശോധിക്കാ വു ന്ന താണ്. 
ലേലം ഉറപ്പിച്ചശേഷം വാഹനത്തെ സംബന്ധിക്കുന്ന 
യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയം, 
പാലക്കാട്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 

ആഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


15th JUNE 2010] 


FOREST DEPARTMENT 


325 


NILAMBUR SOUTH DIVISION 


TENDER -CUM -AUCTION SALE NOTICE 


No. C1- 2785/2010. 


20th May 2010 . 


- It is hereby notified for the information of the public that the tender- cum - auction sale of Teak , Misc. Poles, Teak 
Firewood available at following Dumping Depots in Karulai Range of this Division asmentioned in the schedule below 
will be conducted on the dates noted against each by the Divisional Forest Officer, Nilambur South Division or any other 
Officer authorised by him for the purpose subject to the sale conditions published by Chief Conservator of Forests , 
Thiruvananthapuram vide Number Pro . (5 )6835 /2009 dated 2 - 12 - 2009 which has been published in Gazette Number 54 , 
dated 22 - 12 - 2009 in page number of forest sheets 669 to 675. If the date of auction happens to be a public holiday 
or if the sale is not conducted due to some other reasons the sale will be conducted on the next working day at the same 
place and time . Further details in this regard can be had from the Range Officer, Karulai (Ph: 04931- 270296) or from this 
Office (Ph : 04931 - 220392 ) during working hours. 


SCHEDULE 


Name of Teak 
Plantations and Year 


Approximate 

Quantity 


Name of 
Dumping Depot 


Date and time of 

Auction 


No. 


1977 T. P., Ezhuthukkal 


Teak 
II C Poles - 3 Nos. 
III C Poles- 82 Nos. 
IV C Poles- 22 Nos. 


Moochala 


24- 6- 2010 
( 10 a . m .) 


Irul 
II C Poles - 8 Nos. 
III C Poles- 10 Nos. 
IV C Poles- 2 Nos. 
| I C Poles - 2 Nos. 


Teak 


1968 T . P ., Ezhuthukkal 


Vatikkal 


24- 6 -2010 
( 11 a . m .) 


I C Poles- 51 Nos. 
II C Poles- 277 Nos. 
III C Poles - 958 Nos . 

IV C Poles- 1218 Nos. 
- V C Poles - 373 Nos. 

Misc . Poles 


I C Poles- 195 Nos. 
II C Poles - 253 Nos. 
III C Poles -401 Nos. 


1958 T. P., Pulimunda 


Teak Firewood - 150 MT 
Misc. Poles- 150 MT 


Kanhirakkadavu 24 -6 -2010 

(12 Noon ) 


നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായ് റെയിഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെയും തേക്ക് വിറകിന്റെയും പലജാതി കഴകളുടെയും ലേലം പട്ടികയിൽ വിവരിച്ച തീയതിയിലും 
സമയത്തും നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. കേരള ഗസറ്റ് വാല്യം 54 -ാം നമ്പരിൽ വനം ഷീറ്റ് 669 മുതൽ 675 വരെ 
പ്രസിദ്ധീകരിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പാ ( 5) - 6835/ 09 തീയതി 2 -12 - 2009 നോട്ടിഫിക്കേഷനിലെ പൊതുവായ ലേല 
നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ ലേലം നടത്തുക. ലേല ദിവസം അവധിയായി വരികയോ 
അപ്രതീക്ഷിതമായി മറ്റെന്തെങ്കിലും കാരണത്താൽ ലേലം നടത്താൻ പറ്റാതെ വരികയോ ചെയ്താൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ 
04931- 220392) കരുളായി റെയിഞ്ചാഫീസിലോ ( ഫോൺ 04391-270296 ) പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


15th JUNE 2010] 


FOREST DEPARTMENT 


326 


പട്ടിക 


കമ 
നമ്പർ 


തേക്കുതോട്ടങ്ങളുടെ 
പേരും വർഷവും 


ഉദ്ദേശ അളവ് 


ഡമ്പിംഗ് ഡിപ്പോയുടെ 

- പേര് 


ലേല തീയതിയും 
സമയവും 


തേക്ക് കഴകൾ 


- 1 


1977 ടി. പി . എഴുത്തുകൽ 


മൂച്ചള 


24 - 6 - 2010 , 10 മണി 


2 -ാം തരം 3 എണ്ണം 
3 -ാം തരം - 82 എണ്ണം 
4 -ാം തരം - 22 എണ്ണം 


ഇരുൾ കഴകൾ 


2 -ാം തരം 8 എണ്ണം 
3 -ാം തരം - 10 എണ്ണം 
4 -ാം തരം - 2 എണ്ണം 
1 -ാം തരം - 2 എണ്ണം 


തേക്ക് കഴകൾ 


- 2 


1968 ടി . പി . എഴുത്തുകൽ 


വട്ടിക്കൽ 


24 - 6 - 2010 , 11 മണി 


1 -ാം തരം - 51 എണ്ണം 
2 -ാം തരം277 എണ്ണം 
3 -ാം തരം - 958 എണ്ണം 
4 -ാം തരം - 1218 എണ്ണം 
5 -ാം തരം 373 എണ്ണം 


പലജാതി കഴകൾ 


1 -ാം തരം - 195 എണ്ണം 
2 -ാം തരം 253 എണ്ണം 
3 -ാം തരം 401 എണ്ണം 


3 


1958 ടി . പി . പുലിമുണ്ട 


കാഞ്ഞിരക്കടവ് 


24 - 6 - 2010 , 12 മണി 


പലജാതി കഴകൾ - 150 മെ .ടൺ 
തേക്ക് വിറക് - 150 മെ.ടൺ 


Divisional Forest Office , 
Nilambur South Division . 


( Sd.) 
Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


